Regn . No . KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg . No. KL/ TV( N )/ 634/ 2015-17 


കേരള സർക്കാർ 
Government of Kerala 

2017 


सत्यमेव जयते 


- 


4 


LI 


GOVERNM 


കർ 


കാർ 


രള സർക് 
NMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 6 ) 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2017 ജനുവരി 24 
24th January 2017 

1192 മകരം 11 
11th Makaram 1192 


നമ്പർ 


Vol. VI 


No . 


Thiruvananthapuram , 

Tuesday 


- 1938 മാഘം 4 
4th Magha 1938 


PART III 
Marine Department 


ദർഘാസ്/ ലേല പരസ്യം 


[ നമ്പർ 50/ 2016-17/ ഇഇ)/ എച്ച്. ഇ . ഡി .എൻ.( എ ) 
നമ്പർ എ2- 1529/ 14 / ഇഇ / എച്ച്. ഇ . ഡി .എൻ. ( എ ). 

2016 ഡിസംബർ 23. 


- കേരള ഗവർണ്ണർക്കു വേണ്ടി തുറമുഖ എഞ്ചിനീയറിംഗ് 
ആലപ്പുഴ ഡിവിഷൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
ഒരു വർഷത്തേക്ക് താഴെ പറ ഞ്ഞിട്ടുള്ള അവകാ ശ ങ്ങ ൾ 
നൽകു ന്ന തി നായി പ്രത്യേകംമുദ്രവച്ച കവറിൽ മത്സര 
സ്വ ഭാ വമുള്ള ദർഘാ സു കൾ ക്ഷണിച്ചു കൊ ള്ളു ന്നു . 
ദർഘാ സി നു പു റമേ പരസ്യലേലവും നട ത്തു ന്ന താ ണ്. 
ദർഘാ സിൽ/ ലേല ത്തിൽ വാഗ്ദാനം ചെയ്യുന്ന ഉയർന്ന 
തുകയ് ക്ക് പസ്തുത വ്യക്തിയുടെ പേരിൽ തുറമുഖ 
എഞ്ചിനീയറിംഗ് വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ അംഗീകാരത്തിന് 
വിധേയമായി അവകാശം ഉറപ്പിച്ച് നൽകുന്നതാണ്. 


ദർഘാസ്/ ലേല പ്രമാണത്തിന്റെ വില ട്രഷറിയിൽ ( 0405 -00- 501- 97 
യൂസർ ചാർജ്ജ്, 5 % വാറ്റ് 0040 - 00 - 111 - 99- 03 - 01 എന്നീ ഹൈഡ് 
ഓഫ് അക്കൗണ്ടുകളിൽ) അടച്ച് ഒറിജിനൽ ചെലാൻ രസീത് 
നൽകി രേഖാമൂലം അപേക്ഷിച്ചാൽ നൽകുന്നതാണ്. പൂരിപ്പിച്ച് 
ദർഘാസ് പ്രമാണങ്ങൾ 24-1- 2017 ഉച്ചയ്ക്കുശേഷം 2 മണിവരെ 
കായംകുളം ഫിഷറി ഹാർബർ സബ് ഡിവി ഷ ൻ , 
കരുനാഗപ്പള്ളി ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. ലേലത്തിൽ 
പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്യേണ്ട അവസാന സമയം 25-1-2017 
ഉച്ചയ്ക്ക് 12 മണിവരെയാണ്. 25 - 1- 2017 ഉച്ചയ്ക്കുശേഷം 4 
മണിക്ക് ലേലം നടത്തുന്നതാണ്. ലേലത്തിനുശേഷം ദർഘാസ് 
തുറക്കു ന്ന താ ണ്. ദർഘാസ് പ്രമാ ണ ത്തോ ടൊപ്പം ബിഡ് 

സെക്യൂരിറ്റിയായി ഓരോ പ്രവർത്തിക്കും താഴെ പറയുന്ന 
രൂപയുടെ ഡിമാന്റ് ഡ്രാഫ്റ്റ്/ സേവിംഗ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് 
എന്നീരൂപത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ 
മാറാവുന്ന രീതി യിൽ ഉള്ളടക്കം ചെയ്യു ന്ന തോ ടൊപ്പം 
വില്ലേജാഫീസിൽനിന്നും വാങ്ങിയ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും 
ഹാജ രാ ക്കേ ണ്ട താ ണ് . ദർഘാ സിൽ പങ്കെ ടു ക്കു ന്ന വർ 
ദർ ഘാ സി നോ ടൊപ്പവും ലേല ത്തിൽ പങ്കെ ടു ക്കു ന്ന വർ 
ലേലത്തിനുമുൻപായും - 200 - ന്റെ മുദ്രപത്രത്തിൽ പ്രാഥമിക 
കരാർ ഒപ്പിട്ടു നൽകേണ്ടതാണ്. ലേലത്തിൽ പങ്കെടുക്കുന്നവർ 


ദർഘാ സ് / ലേല ( പമാ ണ ങ്ങളും വിശ ദ വി വ ര ങ്ങളും 
ഹാർബർ എഞ്ചിനീയറിംഗ് സബ് ഡിവിഷൻ കരുനാഗപ്പള്ളി 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ 
നിന്നും 19 - 1-2017 മുതൽ 24 -1 -2017 ഉച്ചയ്ക്ക് 12 മണി വരെ 


Gaz . No. 4 /2017 /DTP (Marine ). 


515 


24th JAN. 2017) 


MARINE DEPARTMENT 


നിയ മ ങ്ങൾക്കും ഈ നോട്ടീസ് പ്രകാരം നൽകിയിട്ടുള്ള 
നിബന്ധനകൾക്കും വിധേയമായിരിക്കും. ദർഘാസ്/ ലേല 
പമാ ണ ത്തിന്റെ വില മടക്കി നൽകു ന്ന ത ല്ല . ദർഘാസ്/ 
ലേലത്തിന്റെ ഏറ്റവും കൂടിയ തുക രേഖപ്പെടുത്തുന്ന ആദ്യത്തെ 
മൂന്നുപേരുടെ നിരതദ്രവ്യം ദർഘാസ്/ ലേലം ഉറപ്പിച്ചു നൽകി 
കരാറിൽ ഏർപ്പെട്ടതിനുശേഷം മാത്രം തിരികെ നൽകുന്നതാണ്. 
അപ്രകാരം തിരികെ നൽകുന്ന നിരതദ്രവ്യത്തിന് യാതൊരു 
വിധമായ പലിശയും നൽകുന്നതല്ല . 


നിരതദ്രവ്യം 


കമ 
നമ്പർ 


അവകാശത്തിന്റെ പേരും 
- കാലാവധിയും 


6 ,700 


6 ,700 


ലേലത്തിനുമുൻപ് ദർഘാസ്/ ലേല ഫോറം വാങ്ങി അതിലെ 
നിബന്ധനകൾ വായിച്ച് ഒപ്പുവച്ചു നൽകേണ്ടതും നിരതദ്രവ്യം 
ട ഷറി/ സേവിംഗ് സ് ബാങ്ക് ഡെപ്പോ സിറ്റ് രൂ പ ത്തിൽ 
കെട്ടിവയ്ക്കേണ്ടതുമാണ്. ഒരേ വ്യക്തിതന്നെ ദർഘാസിലും 
ലേല ത്തിലും പങ്കെ ടു ക്കു ന്നു ണ്ട ങ്കിൽ രണ്ട് ഫോറം 
വാങ്ങേ ണ്ടതും അത് പൂ രി പ്പിച്ച് പാഥ മിക കരാറും 
നിരതദ്രവ്യവും പ്രത്യേകം പ്രത്യേകം രണ്ട് ഫോറത്തോടൊപ്പം 
ഉള്ളടക്കം ചെയ്യേണ്ടതുമാണ്. നിലവിൽ കുടിശ്ശിക ഉള്ളവർക്ക് 
യാതൊരു കാര ണ വ ശാലും ദർഘാസ്/ ലേല ത്തിൽ 
പങ്കെടുക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല എന്നറിയിക്കുന്നു. 

- ദർഘാ സു കൾ ലേലത്തിനു ശേഷം എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 
ഹാജരുള്ള ടെണ്ടറർമാരുടെ സാന്നിദ്ധ്യത്തിൽ അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയം, ഹാർബർ 
എഞ്ചിനീയറിംഗ് സബ് ഡിവിഷൻ, കരുനാഗപ്പള്ളിയിൽ വച്ച് 
തുറന്ന് പരിശോധിക്കുന്നതാണ്. ദർഘാസിലോ ലേലത്തിലോ 
ഏതിലാണ് കൂടിയ തുക വാഗ്ദാനം ചെയ്യപ്പെടുന്നത് ആ 
തുകയ്ക്ക് പ്രസ്തുത ആളുടെ പേരിൽ തുറമുഖ എഞ്ചിനീയറിംഗ് 
വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ അംഗീകാരത്തിന് വിധേയമായി 
അവകാശം ഉറപ്പിച്ചുനൽകുന്നതാണ്. ദർഘാസ്/ ലേലം ലഭിക്കുന്ന 
വ്യക്തി/ സ്ഥാപനം കരാർ ഒപ്പിടുന്നതിനുമുമ്പായി കരാർ തുക 
മുഴുവൻ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ ഓഫീസിൽ ഒടുക്കേണ്ടതും കരാർ തുകയുടെ 
10 % തുക സെക്യൂരിറ്റിയായി ട്രഷറി സേവിംഗ്സ്, പോസ്റ്റാഫീസ് 
സേവിംഗ്സ് എന്നീ രൂപത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
പേരിൽ പണയപ്പെടുത്തി നൽകേണ്ടതുമാണ്. കൂടാതെ കരാർ 
തുകയുടെ 5 % സ്റ്റാമ്പ് ഡ്യൂട്ടിയായും 2 % രജിസ്ട്രേഷൻ 
ഫീസായും ഒടു ക്കേ ണ്ട താ ണ്. ദർഘാസ്/ ലേല ദിവസം 
ഏതെങ്കിലും കാരണവശാൽ അവധിയായാൽ തൊട്ടടുത്ത 
( പ്രവൃത്തി ദിവസം ലേലം നട ത്തു ന്ന തും ദർഘാസ് 
സ്വീകരിക്കുന്നതും പരിശോധിക്കുന്നതുമാണ്. ഈ ദർഘാസ്/ 
ലേലം കേരള സർക്കാരിന്റെ നില വിലുള്ള ദർഘാസ് 


അഴീക്കൽ ഹാർബറിലെ 
കട നമ്പർ 1- 1 വർഷം 
അഴീക്കൽ ഹാർബറിലെ 
കട നമ്പർ 2 - 1 വർഷം 
അഴീക്കൽ ഹാർബറിലെ 
കട നമ്പർ 3 - 1 വർഷം 
അഴീക്കൽ ഹാർബറിലെ 
കട നമ്പർ 4 - 1 വർഷം 

പാവിഷൻ സ്റ്റോർ 1- വർഷം 
കാന്റീൻ-1 വർഷം 


6, 700 


6 ,700 


1,500 


10 ,000 


ദർഘാസ്/ ലേല ഫോറ ത്തിന്റെ വില - കമനമ്പർ 1 
മുതൽ 4 വരെ - 550 + 5 % വാറ്റ്, ക്രമനമ്പർ 5 - ന് - 150 + 5 % 
വാറ്റ്, ക്രമനമ്പർ 6- ന് - 800 + 5 % വാറ്റ്. 

- ലേലം നടത്തുന്ന ഓഫീസ് - ഹാർബർ എഞ്ചിനീയറിംഗ് 
സബ് ഡിവിഷൻ, കരുനാഗപ്പള്ളി. 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, ഹാർബർ എഞ്ചിനീയറിംഗ് 
ഡിവിഷൻ, ആലപ്പുഴ, 

- ( ഒപ്പ്) 
ഫോൺ:0477 2230710. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


516 


